PART IV 
Private Advertisements and Miscellaneous Notifications 


കൊച്ചി നഗരസഭ 


വിജ്ഞാപനം 


[ 1994- ലെ കേരളമുനിസിപ്പാലിറ്റീസ് ആക്ട് 

സെക്ഷ ൻ 231 (2) പ്രകാരം) 


നമ്പർ എം . ഒ.ആർ. 4/ 8944 / 07 . 


2008 ഒക്ടോബർ 22. 


-- കൊച്ചി നഗരസഭാ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന 
യാനപാത്രങ്ങളുടെ അർദ്ധവാർഷിക നികുതി നിരക്കുകൾ 
താഴെപ്പറയും പ്രകാരം വിജ്ഞാപന തീയതി മുതൽ പുതുക്കി 
നിശ്ചയിക്കുന്നതിനുള്ള പ്രമേയം പാസ്സാക്കുന്നതിലേക്ക് 
ആർക്കെങ്കിലും ആക്ഷേപം ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ആയതു 
സെകട്ടറി കൊച്ചിൻ കോർപ്പറേഷൻ എന്ന പേരിൽ 30 
ദിവസത്തിനകം രേഖമൂലം ബോധിപ്പിക്കേണ്ടതാണ്. 


കമ 


ഇനം 


നിലവിലുള്ള പുതുക്കിയ 
നിരക്ക് 

നിരക്ക് 


നമ്പർ 


മെക്കനൈസ്ഡ് 
ബോട്ടുകൾ 


75 


ഹൗസ് ബോട്ടുകൾ 


- 


50 


100 


( ഒപ്പ്) 


കൊച്ചി. 


നഗരസഭാ കാര്യാലയം, 
സെക്രട്ടറി. 


